18th JULY 2017) 


COMMISSIONERATE OF LAND REVENUE 


6319 


L . A . Notifications and Declarations 


THRISSUR DISTRICT 


നമ്പർ എ2-285/ 2008. 


2017 


മേയ് 


17 . 


ഫാറം നമ്പർ 18 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


| [ ചട്ടം ( 6) 86 കാണുക) 


ജില്ല തൃശ്ശൂർ. 

വില്ലേജ് - അരണാട്ടുകര. 


താലൂക്ക് -തൃശ്ശൂർ. 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 

നിയമത്തിലെ 13 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


പൂർത്തിയാക്കിയ ഫീൽഡ് നമ്പരുകൾ: 


1 . 


താഴെ പറയുന്ന പ്രദേശങ്ങളിലെ സർവ്വ ഇപ്പോൾ 
പൂർത്തിയായിരിക്കുന്നതായി 1961- ലെ കേരള സർവെയും 
അതിർത്തിയും സംബന്ധിച്ച നിയമത്തിലെ (1961 - ലെ 
37 -ാം നിയമം) 13 -ാം വകുപ്പുപ്രകാരം ഇതിനാൽ 
പരസ്യം ചെയ്യുന്നു. 


2. പസ്തുത നിയമത്തിലെ 14 -ാം വകു പ്പില 

വ്യവസ്ഥകൾ പ്രകാരം ഒരു സിവിൽ കോടതിയുടെ 
ഡികിമൂലം ഇതിനാൽ പരസ്യം ചെയ്യുന്ന 
സർവ്വ ഭേദ ഗതി ചെയ്യ പ്പെ ടു ന്നി ല്ലെ ങ്കിൽ ഈ 
റീസർവെ റിക്കാർഡ് അതിൽ നിർണ്ണയിക്കുകയും 
രേഖപ്പെടു ത്തുകയും ചെയ്തിട്ടുള്ള അതി രു കൾ 
ശരിയായി നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 
ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ തർക്കമറ്റ തെളിവായിരി 
ക്കുന്നതുമാണ്. 


57 


(1) 


നമ്പർ എ2- 285/ 2008. 


2017 


മേയ് 


17 . 


നമ്പർ എ2- 178 / 2006. 


2017 മേയ് 11. 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


ജില്ല -തൃശ്ശൂർ. 


ജില്ല -തൃശ്ശൂർ. 
താലൂക്ക് -തൃശ്ശൂർ. 

വില്ലേജ് - അയ്യന്തോൾ. 
പൂർത്തിയാക്കിയ ഫീൽഡ് നമ്പരുകൾ: 


താലൂക്ക് - ചാവക്കാട്. 


വില്ലേജ് - അന്നകര. 


- 921 


2 


5 


പൂർത്തിയാക്കിയ ഫീൽഡ് നമ്പരുകൾ : 


924 


2 


- 223 


1 


925 


930 


നമ്പർ എ2- 215 / 2007. 


2017 മേയ് 15. 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


ജില്ല തൃശ്ശൂർ. 


5 


10 


താലൂക്ക് ചാവക്കാട്. 


932 


3 


വില്ലേജ് - ബ്രഹ്മകുളം. 


4 


പൂർത്തിയാക്കിയ ഫീൽഡ് നമ്പരുകൾ : 


199 


199 


5 


5 


തൃശ്ശൂർ. 


( ഒപ്പ്) 
പെഷ്യൽ തഹസിൽദാർ (എൽ. എ .) 

തൃശ്ശൂർ കോർപ്പറേഷൻ. 


Gaz , No. 29 / 2017 /DTP ( CLR ) . 


253 


18th JULY 2017) 


COMMISSIONERATE OF LAND REVENUE 


6320 


KOZHIKODE DISTRICT 


1961- ലെ കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 13 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 


അതിൽ നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 
ചെയ്തിട്ടുള്ള അതിരുകളും ശരിയായി നിർണ്ണയിക്കു 
കയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ 
തർക്കമറ്റ തെളിവായിരിക്കുന്നതാണ്. 


നമ്പർ സി2 - 2323 / 2016. 


2017 ജൂൺ 28. 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


1. താഴെ പറയുന്ന പ്രദേശത്തിന്റെ റീസർവെ ഇപ്പോൾ 

ജില്ല - കോഴിക്കോട്. 
പൂർത്തിയായിരിക്കുന്നതായി 1961- ലെ കേരള സർവ്വയും 
അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ ( 1961 - ലെ താലൂക്ക് കൊയിലാണ്ടി. 

വില്ലേജ് പയ്യോളി. 
37 -ാം ആക്ട്) 13 -ാം വകുപ്പുപ്രകാരം ഇതിനാൽ 
പരസ്യം ചെയ്യുന്നു. 

റീ സർവെ ബ്ലോക്ക് 3 കണ്ണംകുളം. 
-- പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 

സർവെ നമ്പരുകൾ - 1 മുതൽ 148 വരെ. 
പ്രകാരം ഒരു സിവിൽ കോടതിയുടെ ഡികിമൂലം 
ഇതിനാൽ പരസ്യം ചെയ്യുന്നു . സർവ്വ ഭേദഗതി അസിസ്റ്റന്റ് ഡയറക്ടറുടെ 

- ( ഒപ്പ്) 
ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവെ റിക്കാർഡും കാര്യാലയം, കോഴിക്കോട്. 

അസിസ്റ്റന്റ് ഡയറക്ടർ. 


254 


